सत्यमेव जयते 


Regn . No. KERBIL / 2012 / 45073 
- dated 5 -9 - 2012 with RNI 


Government of Kerala 
കേരള സർക്കാർ 

2013 


E 


GOVERN 


Reg . No . രജി. നമ്പർ 
KL/TV ( N )/ 634/ 2012 -14 


ക 


രള സർക്ക 
NMENT OF 


രാർ 


KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. II 


No . 


IRUVANANTHAPUR 


SDAY 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


13th August 2013 
- 2013 ആഗസ്റ്റ് 13 
22nd Sravana 1935 
1935 ശ്രാവണം 22 


വാല്യം 2 


നമ്പർ 


PART III 
Co - operative Department 


ആലപ്പുഴ സഹകരണസംഘം ജോയിന്റ് 
രജിസ്ട്രാർ ( ജനറൽ) - ടെ നടപടിക്രമം 
( ഹാജർ: സി. കെ . ജോസ്) 

(1) 
നമ്പർ എച്ച്. എം . 6824 / 2012. 

2013 ജൂ ലൈ 3. 


ദീപം ലേബർ കോൺടാക്ട് സഹ ക ര ണ സംഘം 
ക്ലിപ്തം നമ്പർ എ - 949 ആലപ്പുഴ ജില്ലയിൽ മാവേലിക്കര 
താലൂക്കിൽ വേഴപ ആസ്ഥാനമാക്കി 7 - 7 - 1993 - ൽ രജിസ്റ്റർ 
ചെയ്യപ്പെടുകയും 1- 1- 1994 - ൽ പ്രവർത്തനമാരംഭിക്കുകയും 
ചെയ്ത ഒരു ലേബർ കോൺട്രാക്ട് സഹകരണസംഘമാണ്. 
സംഘ ത്തിന്റെ പ്രവർത്ത ന പ രിധി ആലപ്പുഴ ജില്ല യിലെ 
മാവേലിക്കര ഒഴികെയുള്ള പ്രദേശങ്ങളാണ്. 


വിഷയം - - എ 949 -ാം നമ്പർ ദീപം ലേബർ കോൺട്രാക്ട് 

സഹകരണ സംഘം ക്ലിപ്തം - സഹകരണ 
സംഘം നിയമം വകുപ്പ് 71 (1) പ്രകാരം 
പ്രവർത്തനം സമാ പീക രിച്ചു കൊണ്ട് 

ഉത്തരവ് പുറപ്പെടുവിക്കുന്നത് സംബന്ധിച്ച്. 
സൂചന - ( 1) ചമ്പക്കുളം യൂണിറ്റ് ഇൻസ്പെക്ടറുടെ 66 -ാം 

വകുപ്പ് പ്രകാരമുള്ള പരിശോധന റിപ്പോർട്ട്. 
കുട്ടനാട് അസിസ്റ്റന്റ് രജിസ്ട്രാർ (ജനറൽ)- ന്റെ 
- 16 - 10 - 2012 -ാം തീയതിയിലെ ജി .77 / 2011 (1) 

നമ്പർ കത്ത്. 
(3) കുട്ടനാട് അസിസ്റ്റന്റ് രജിസ്ട്രാർ (ജനറൽ)- ന്റെ 

17 - 4 - 2013 -ാം തീയതിയിലെ ജി .77 / 2011 ( 8 ) 
നമ്പർ കത്ത്. 


-- സൂചന ( 2) പ്രകാരം സമർപ്പിച്ചിട്ടുള്ള 66 -ാം വകുപ്പ് 
പരിശോധന റിപ്പോർട്ടിൽ സംഘം നിർജ്ജീവാവസ്ഥയിലാണെന്നും 
സം ഘത്തിന് സ്വന്ത മായി ആ ഫീസോ ശമ്പളം പറ്റുന്ന 
ജീവനക്കാരോ ഇല്ലെന്നും തെരഞ്ഞെടുക്കപ്പെട്ട ഭരണസമിതിയും 
ഇല്ലെന്നും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. യാതൊരുവിധ പ്രവർത്തികളും 
സംഘം ഏറ്റെടുത്ത്ചെയ്യുന്നില്ലെന്നും നിർജ്ജീവാവസ്ഥയിൽ 
തുട രു ക യാ ണെന്നും റിപ്പോർട്ട് ചെയ്തിട്ടു ണ്ട് . മേൽ 
സാഹചര്യങ്ങളിൽ സംഘം പ്രവർത്തനം സമാപ്തീകരിക്കുന്ന 
തിനുള്ള നടപടി സ്വീകരിക്കാവുന്നതാണെന്നും എൻക്വയറി 
ആഫീസർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 

- അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ)- ന്റെ ശുപാർശയുടെ 
അടിസ്ഥാനത്തിൽ ടി സംഘം പ്രവർത്തനം സമാപ്തീകരിച്ചു 
കൊണ്ട്ഉത്തരവ് പുറപ്പെടുവിക്കുന്നതിന് ഉദ്ദേശിക്കുന്നുവെന്നും 


(4) ഈ ആഫീസിലെ 20 - 5 - 2013 - ലെ ഇതേ 

നമ്പർ നോട്ടീസ്. 


13th AUG. 2013 ] 


CO -OPERATIVE DEPARTMENT 


| 150 


ഈ നടപടിക്കെതിരെ എന്തെങ്കിലും ആക്ഷേപം ബോധിപ്പി 
ക്കു വാനുണ്ടെങ്കിൽ ആയത് നിശ്ചിത സമയപരിധിക്കുള്ളിൽ 
ബോധിപ്പി ക്ക ണ മെന്നും സൂചന ( 4 ) പ്രകാരം നോട്ടീസ് 
പുറപ്പെടുവിച്ചിരുന്നു . എന്നാൽ ടി നോട്ടീസിൻമേൽ യാതൊരു 
ആക്ഷേപവും ലഭിച്ചിട്ടില്ലാത്തതുമാകുന്നു . 

മേൽ വിവ രിച്ച സാഹ ച ര്യ ത്തിൽ ഏത് ഉദ്ദേ ശ 
ലക്ഷ്യങ്ങൾ നിർവ്വഹിക്കുന്ന തിനു വേണ്ടിയാണോ സംഘം 
രജിസ്റ്റർ ചെയ്യപ്പെട്ടത്, ആ ഉദ്ദേശലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് 
ടി സംഘം പരാജയപ്പെട്ടിരിക്കുന്നു വെന്നും അംഗങ്ങൾക്ക് 
സംഘ ത്തിന്റെ പ്രവർത്ത ന ത്തിൽ താല്പര്യമില്ലായെന്നും 
സംഘം പ്രവർത്തനം പുനരുജ്ജീവിപ്പിക്കുവാൻ യാതൊരു 
സാദ്ധ്യതയുമില്ലായെന്നും ഇപ്പോഴത്തെ അവസ്ഥയിൽ ടി 
സംഘം, പ്രവർത്തിക്കുന്ന സംഘങ്ങളുടെ പട്ടികയിൽ തുടർന്നു 
പോകേണ്ട ആവശ്യം ഇല്ലായെന്നും എനിക്ക് ഉത്തമബോദ്ധ്യം 
വന്നതിന്റെ അടിസ്ഥാനത്തിൽ താഴെപ്പറയുന്ന ഉത്തരവ് 
പുറപ്പെടുവിക്കുന്നു. 


നേതാജി ലേബർ കോൺട്രാക്ട് സഹകരണസംഘം 
ക്ലിപ്തം നമ്പർ എ - 898 ആലപ്പുഴ ജില്ല യിൽ കുട്ടിനാട് 
താലൂക്കിൽ പുളിങ്കുന്ന്ആസ്ഥാനമാക്കി 23 - 4 - 1991 - ൽ രജിസ്റ്റർ 
ചെയ്യപ്പെടുകയും 27 - 4 - 1991- ൽ പ്രവർത്തനമാരംഭിക്കുകയും 
ചെയ്ത ഒരു ലേബർ കോൺട്രാക്ട് സഹകരണസംഘമാണ്. 
സംഘ ത്തിന്റെ പ്രവർത്ത ന പ രിധി ആല പ്പുഴ ജില്ലയിലെ 
മാവേലിക്കര താലൂക്ക് ഒഴികെയാണ്. 

സൂചന ( 2) പ്രകാരം സമർപ്പിച്ചിട്ടുള്ള 66 -ാം വകുപ്പ് 
പരിശോധന റിപ്പോർട്ടിൽ സംഘം നിർജ്ജീവാവസ്ഥയിലാണെന്നും 
സംഘത്തിന് സ്വന്ത മാ യി ആ ഫീസോ ശമ്പളം പറ്റുന്ന 
ജീവനക്കാരോ ഇല്ലെന്നും തെരഞ്ഞെടുക്കപ്പെട്ട ഭരണസമിതിയും 
ഇല്ലെന്നുംറിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. യാതൊരുവിധ പ്രവർത്തികളും 
സംഘം ഏറ്റെടുത്ത് ചെയ്യുന്നില്ലെന്നും നിർ ജ്ജീ വാ 
വസ്ഥയിൽ തുടരുകയാണെന്നും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മേൽ 
സാഹചര്യങ്ങളിൽ സംഘം പ്രവർത്തനം സമാപ്തീകരിക്കുന്ന 
തിനുള്ള നടപടി സ്വീകരിക്കാവുന്നതാണെന്നും എൻക്വയറി 
ആഫീസർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 


ഉത്തരവ് 


എ 949 -ാം നമ്പർ ദീപം ലേബർ കോൺടാക്ട് ട് 
സഹകരണസംഘം ( ക്ലിപ്തം)- ന്റെ പ്രവർത്തനം 1969 - ലെ കേരള 
സഹ ക ര ണ നിയമം 71 ( 1 ) വകുപ്പ് പ്രകാരം എന്നിൽ 
നിക്ഷിപ്തമായ അധികാരം വിനിയോഗിച്ച് സമാപ്തീകരിച്ചു 
കൊണ്ട് ഇതിനാൽ ഉത്തരവാകുന്നു . 

- സമാപ്തീകരണ നടപടികൾ നിർവ്വഹിക്കുന്നതിനായി ടി 
നിയമം വകുപ്പ് ( 72 ) പ്രകാരം കുട്ടനാട് താലൂക്ക് അസിസ്റ്റന്റ് 
രജി സ്ടാർ ( ജനറൽ) ആഫീസിലെ കാവാലം യൂണിറ്റ് 
ഇൻസ്പെക്ടറെ ലിക്വിഡേറ്ററായി നിയമിച്ചുകൊണ്ടും ഇതിനാൽ 
ഉത്തരവ് പുറപ്പെടുവിക്കു ന്നു . സംഘത്തിന്റെ എല്ലാ വിധ 
മുതലുകളുടെയും റിക്കോർഡുകളുടെയും ചുമതല ലിക്വിഡേറ്റർ 
ഏറ്റെടുത്ത് വിവരം ഈ ആഫീ സി ലേയ് ക്ക് റിപ്പോർട്ട് 
ചെയ്യേണ്ടതാണ്. ചാർജ്ജടുക്കുന്ന തീയതിയിലെ വരവ് ചെലവ് 
കണക്കും ബാക്കിപത്രവും അയച്ചുതരേണ്ടതാണ്. 


അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ)- ന്റെ ശുപാർശയുടെ 
അടിസ്ഥാനത്തിൽ ടി സംഘം പ്രവർത്തനം സമാപ്തീകരിച്ചു 
കൊണ്ട്ഉത്തരവ് പുറപ്പെടുവിക്കുന്നതിന് ഉദ്ദേശിക്കുന്നുവെന്നും 
ഈ നടപടിക്കെതിരെ എന്തെങ്കിലും ആക്ഷേപം ബോധിപ്പി 
ക്കുവാനുണ്ടെങ്കിൽ ആയത് നിശ്ചിത സമയപരിധിക്കുള്ളിൽ 
ബോധിപ്പി ക്ക ണ മെന്നും സൂചന ( 4 ) പ്രകാരം നോട്ടീസ് 
പുറപ്പെടുവിച്ചിരുന്നു . എന്നാൽ ടി നോട്ടീസിൻമേൽ യാതൊരു 
ആക്ഷേപവും ലഭിച്ചിട്ടില്ലാത്തതുമാകുന്നു . 

- മേൽ വിവരിച്ച സാഹ ചര്യ ത്തിൽ ഏത് ഉദ്ദേ ശ 
ലക്ഷ്യങ്ങൾ നിർവ്വഹിക്കുന്ന തിനു വേണ്ടിയാണോ സംഘം 
രജിസ്റ്റർ ചെയ്യപ്പെട്ടത്, ആ ഉദ്ദേശലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് 
ടി സംഘം പരാജയപ്പെട്ടിരിക്കുന്നു വെന്നും അംഗങ്ങൾക്ക് 
സംഘ ത്തിന്റെ പ്രവർത്തനത്തിൽ താല് പ ര്യ മില്ലായെന്നും 
സംഘം പ്രവർത്തനം പുനരുജ്ജീവിപ്പിക്കുവാൻ യാതൊരു 
താൽപ്പര്യവുമില്ലായെന്നും ഇപ്പോഴത്തെ അവസ്ഥയിൽ ടി 
സംഘം, പ്രവർത്തിക്കുന്ന സംഘങ്ങളുടെ പട്ടികയിൽ തുടർന്നു 
പോകേണ്ട ആവശ്യം ഇല്ലായെന്നും എനിക്ക് ഉത്തമബോദ്ധ്യം 
വന്നതിന്റെ അടിസ്ഥാനത്തിൽ താഴെപ്പറയുന്ന ഉത്തരവ് 
പുറപ്പെടുവിക്കുന്നു. 


ഉത്തരവ് 


-- (2) 
നമ്പർ എച്ച്. എം . 6795/ 2012 . 

2013 ജൂ ലൈ 8. 
വിഷയം: - നേതാജി ലേബർ കോൺട്രാക്ട് സഹകരണ 

സംഘം ക്ലിപ്തം നമ്പർ എ - 898 
സഹകരണ സംഘം നിയമം വകുപ്പ് 71 (1) 
പ്രകാരം പ്രവർത്തനം സമാപ്തീകരിച്ചു 
കൊണ്ട്ഉത്തരവ് പുറപ്പെടുവിക്കുന്നത് 

സംബന്ധിച്ച്. 
സൂചന : - ( 1) എ ആന്റ് ഇ ഇൻസ്പെക്ടറുടെ 66 -ാം 

വകുപ്പ് പ്രകാ രമുള്ള പരി ശോ ധ നാ 
റിപ്പോർട്ട്. 
കുട്ടനാട് അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ)- ന്റെ 
16- 10 - 2012 -ാം തീയതിയിലെ ജി . 77 /2011 ( 4) 

നമ്പർ കത്ത്. 
(3) കുട്ടനാട് അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ)- ന്റെ 

17 -4 - 2013 -ാം തീയതിയിലെ ജി.77 / 2011 (4) 

നമ്പർ കത്ത്. 
(4) ഈ ആഫീസിലെ 20 - 5 - 2013 - ലെ ഇതേ 

- നമ്പർ നോട്ടീസ്. 


- നേതാജി ലേബർ കോൺട്രാക്ട് സഹകരണസംഘം 
( ക്ലി പ് തം ) നമ്പർ എ 898 - ന്റെ പ്രവർത്തനം 1969 - ല 
കേരള സഹകരണ നിയമം 71 ( 1) വകുപ്പ് പ്രകാരം എന്നിൽ 
നിക്ഷിപ്തമായ അധികാരം വിനിയോഗിച്ച് സമാപ്തീകരിച്ചു . 
കൊണ്ട് ഇതിനാൽ ഉത്തരവാകുന്നു . 

സമാപീകരണ നടപടികൾ നിർവ്വഹിക്കുന്നതിനായി ടി 
നിയമം വകുപ്പ് (72 ) പ്രകാരം കുട്ടനാട് താലൂക്ക് അസിസ്റ്റന്റ് 
ര ജി സ് ടാർ ( ജ ന റൽ) ആ ഫീ സിലെ തകഴി യൂണിറ്റ് 
ഇൻസ്പെക്ടറെ ലിക്വിഡേറ്ററായി നിയമിച്ചുകൊണ്ടും ഇതിനാൽ 
ഉത്തരവ് പുറപ്പെടുവിക്കു ന്നു . സംഘത്തിന്റെ എല്ലാ വിധ 
മുതലുകളുടെയും റിക്കോർഡുകളുടെയും ചുമതല ലിക്വിഡേറ്റർ 
ഏറ്റെടുത്ത് വിവരം ഈ ആഫീ സി വയ് ക്ക് റിപ്പോർട്ട് 
ചെയ്യേണ്ടതാണ്. ചാർജ്ജടുക്കുന്ന തീയതിയിലെ വരവ് ചെലവ് 
കണക്കും ബാക്കിപത്രവും അയച്ചുതരേണ്ടതാണ്. 


ജോയിന്റ് രജിസ്ട്രാർ 
( ജനറൽ) ആഫീസ്, 
ആലപ്പുഴ. 


(ഒപ്പ്) 
ജോയിന്റ് രജിസ്ട്രാർ ( ജനറൽ). 


13th AUG. 2013] 


CO -OPERATIVE DEPARTMENT 


151 


ഇടുക്കി ജില്ലാ സഹകരണസംഘം ജോയിന്റ് 

- എറണാകുളം ജില്ലാ സഹകരണസംഘം 
- രജിസ്ട്രാർ ( ജനറൽ) - ടെ നടപടികമം 

ജോയിന്റ് രജിസ്ട്രാർ ( ജനറൽ) - ടെ നടപടിക്രമം 

( ഹാജർ: എസ്. ലതികാദേവി) 
- ( ഹാജർ: ശ്രീ . സി . സി. തോമസ്) 
നമ്പർ എസ് . സി . റ്റി . എം . 889/ 2012. | 2013 ജൂൺ 29. 

നമ്പർ എ . ഇ .എൽ. 1014 / 89. 

2013 ജൂ ലൈ 17 , 

വിഷയം: - ഓച്ച ന്തു രുത്ത് തൊഴിലാളി സഹ ക ര ണ് 
വിഷയം : - പീരുമേട് താലൂക്ക് മോട്ടോർ ട്രാൻസ്പോർട്ട് 

സംഘം ക്ലിപ്തം നമ്പർ 377 ലിക്വിഡേഷൻ 
ഓപ്പറേറ്റേഴ്സ് സഹ ക രണ സംഘം 

നടപടികൾ പൂർത്തീകരിച്ച് രജിസ്ട്രേഷൻ 
ലി. നം . ഐ . 400 - പ്രവർത്തനം സമാപ്തീകരണ 

റവു ചെയ്ത്ഉത്തരവ് പുറപ്പെടുവിക്കുന്നത് - 
ഉത്തരവ് പുറപ്പെടുവിക്കുന്നത് സംബന്ധിച്ച്. 

സംബന്ധിച്ച്. 
സൂചന. (1) പീരുമേട് അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ)- ടെ 

സൂചന: - (1) എറണാകുളം ജില്ലാ സഹകരണ സംഘം 
- 6 - 2 - 2013 - ലെ 491 / 12 -ാം നമ്പർ കത്ത് . 

ജോയിന്റ് രജിസ്ട്രാർ (ജനറൽ) - ന്റെ 1- 1-1973- ലെ 

ഉത്തരവ് നമ്പർ ഡി - 429 / 68. 
(2) ഈ ആഫീസിലെ 22 - 3 - 2013 - ലെ ഇതേ 

( 2) ടി സംഘം ലിക്വി ഡേ റ്റർ/ അ സി സ്റ്റന്റ് 
- നമ്പർ നോട്ടീസ്. 

രജിസട്രാർ (ജനറൽ) കൊച്ചിയുടെ 5- 7-2013 - ലെ 
ഐ . 400 -ാം നമ്പർ പീരു മേ ട് താലൂക്ക് മോട്ടോർ 

കത്ത് നമ്പർ 1485 / 83. 
ട്രാൻസ്പോർട്ട് ഓപ്പറേറ്റേഴ്സ് സഹകരണസംഘം പ്രവർത്തന 

സൂചന ( 1 ) പ്രകാരം ഓച്ച ന്തു രുത്ത് തൊഴിലാളി 
രഹിതമാണെന്നും, സംഘത്തിന് സ്വന്തമായി ആഫീസോ, 

സഹകരണസംഘം ക്ലിപ്തം നമ്പർ- 377 സമാപ്തീകരണത്തിന് 
നെയിം ബോർഡോ, ആസ്തി വ ക ക ളോ ഇല്ലാ യെ ന്നും , 

ഉത്ത ര വാ യിട്ടു ള്ളതും 17 - 2 - 1973 - ൽ ടി സംഘ ത്തിൽ 
സംഘത്തിന്റെ റിക്കാർഡുകളൊന്നും ലഭ്യമല്ലായെന്നും, സംഘം ലിക്വിഡേറ്ററായി കൊച്ചി സഹകരണ സംഘം അസിസ്റ്റന്റ് 
പുനരുദ്ധരിക്കുന്നതിന് യാതൊരു സാദ്ധ്യതയും ഇല്ലായെന്നും രജിസ്ട്രാർ (ജനറൽ) ചാർജ്ജടുത്തിട്ടുള്ളതും നിയമപ്രകാരം 
കേരള സഹ ക രണ നിയമം വകുപ്പ് 66 പ്രകാ രമുള്ള പ്ലെയിം നോട്ടീസ് പ്രസിദ്ധീകരിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. 
പരിശോധനയിൽ കണ്ടെത്തിയതിനെ തുടർന്ന് സംഘത്തിന്റെ ലിക്വിഡേറ്റർ പിരിച്ചെടുക്കാവുന്ന മുതലുകൾ പിരിച്ചെടുക്കുകയും 
പ്രവർത്തനം സമാ പ്ത് തീ ക രി ക്കുന്നതിനുള്ള നട പടി കൾ കൊടുത്തു തീർക്കുവാൻ സാധിക്കുന്ന മുതലുകൾ കൊടുത്തു 
സ്വീകരിക്കാവുന്നതാണ്എന്ന് പീരുമേട് അസിസ്റ്റന്റ് രജിസ്ട്രാർ 

തീർക്കുകയും ചെയ്തിട്ടുണ്ട്. കൊടുത്തു തീർക്കുന്നതിന് 
( ജനറൽ) സൂചന ( 1) പ്രകാരം ശുപാർശ ചെയ്തിട്ടുണ്ട്. 

മറ്റ് മാർഗ്ഗ മൊന്നും ഇല്ലാ ത്ത തി നാൽ സർക്കാ രി ലേക്ക് 
ഇതിന്റെ അടിസ്ഥാനത്തിൽ ടി സംഘം സമാപ്തീകരിക്കുന്നതി 

അടയ്ക്കേണ്ടുന്ന 3 2,009 (രണ്ടായിരത്തി ഒൻപത് രൂപ മാത്രം) 

എഴുതിത്തള്ളുന്നതിന് അപേക്ഷ സമർപ്പിക്കുകയും ആയത് 
നെതിരെ ആക്ഷേപങ്ങൾ ക്ഷണിച്ചുകൊണ്ട് സംഘത്തിനും, 

സർക്കാരിൽ നിന്നും എഴുതിതള്ളിഉത്ത ര വാ കു കയും 
ഇടുക്കി ജില്ലാ സഹകരണ ബാങ്കിനും, പീരുമേട് സർക്കിൾ 

ചെയ്തിട്ടുണ്ട്. സംഘത്തിന്റെ ബാക്കിപത്രത്തിൽ അവശേഷിച്ചി 
സഹകരണ യൂണിയനും സൂചന (2 ) പ്രകാരം നോട്ടീസ് 

രുന്ന ആസ്തിബാദ്ധ്യതകളായ മുതലിനത്തിലുള്ള ? 6, 321.53 - o 
നൽകുകയുണ്ടായി. എന്നാൽ നാളിതുവരെയായി ആരിൽ നിന്നും 

ബാദ്ധ്യതാ ഇനത്തിലുള്ള ? 6 ,321. 53 - 0 ലിക്വിഡേറ്ററുടെ 
യാതൊരു ആക്ഷേപങ്ങളും ലഭിക്കാത്ത സാഹചര്യത്തിൽ ടി അപേക്ഷ പ്രകാരം എറണാകുളം ജോയിന്റ് രജിസ്ട്രാർ 
സംഘം സമാപ്തീകരിക്കുന്നതിന് ആർക്കും ആക്ഷേപമില്ല (ജനറൽ) എഴുതിത്തള്ളിഉത്തരവായിട്ടുണ്ട്. സംഘത്തിൽ 
എന്ന നിഗമനത്തിൽ കേരള സഹകരണ നിയമ പ്രകാരം നില വിൽ ആസ്തി ബാദ്ധ്യ ത കൾ ഒന്നും തന്നെ നില 
എന്നിൽ നിക്ഷിപ്ത മായ അധികാ ര മു പയോഗിച്ച് താഴെ നിൽക്കുന്നില്ല . ടി സംഘ ത്തിൽ എ . ഇ .എൽ. പരിശോധന 
പറയുന്ന ഉത്തരവ് പുറപ്പെടുവിക്കുന്നു. 

നടത്തി കണക്കുകൾ ബോദ്ധ്യപ്പെട്ടിട്ടുള്ളതാണ്. സംഘത്തിന്റെ 

സമാപ്തീകരണ നടപടികൾ നിയമാനുസരണം പൂർത്തിയാക്കി 
ഉത്തരവ് 

യതായും ആയതിനാൽ ടി സംഘത്തിന്റെ രജിസ്ട്രേഷൻ 

റദു ചെയ്യാ വു ന്ന താ ണെന്നും ലിക്വി ഡേറ്റർ/ അസി സ്റ്റന്റ് 
- ഐ . 400 -ാം നമ്പർ പീരുമേട് താലൂക്ക് മോട്ടോർ 

ര ജി സ് ടാർ ( ജ ന റൽ) കൊച്ചി സൂചന ( 2 ) പ്രകാരം 
ട്രാൻസ്പോർട്ട് ഓപ്പറേറ്റേഴ്സ് സഹകരണ സം ഘത്തിന്റെ 

അപേക്ഷിച്ചിട്ടുണ്ട്. മേൽ സാഹചര്യത്തിൽ താഴെ പറയുന്ന 
പ്രവർത്തനം സമാപ്തീകരിക്കുന്നതിനും, സമാപ്തീകരണ 

ഉത്തരവ് പുറപ്പെടുവിക്കുന്നു . 
നട പടികൾ കൈക്കൊള്ളുന്ന തിനുള്ള ലിക്വിഡേറ്ററായി 
പീരുമേട് അസിസ്റ്റന്റ് രജിസ്ട്രാർ (ജനറൽ) ആഫീസിലെ 
" എ യൂണിറ്റ് ഇൻസ്പെക്ടറെ നിയമിച്ചുകൊണ്ടും യഥാക്രമം 

377 -ാം നമ്പർ ഓച്ചന്തുരുത്ത് തൊഴിലാളി സഹകരണ 
കേരള സഹകരണ നിയമം 71 (1), 72 ( 1) എന്നീ വകുപ്പുകൾ സംഘം ക്ലിപ്തത്തിന്റെ രജിസ്ട്രേഷൻ കേരള സഹകരണ 
പ്രകാരം ഇതിനാൽ ഉത്തരവാകുന്നു . ലിക്വിഡേറ്റർ ഉടൻതന്നെ നിയമം വകുപ്പ് 74 പ്രകാരം റദ്ദ് ചെയ്തുകൊണ്ട് ഇതിനാൽ 
ചാർജ്ജടു ക്കേ ണ്ട തും , ചാർജ്ജടുക്കുന്ന തീയതിയിലെ ഉത്തരവാകുന്നു . 
ബാക്കിപത്രം, ചാർജ്ജ് ലിസ്റ്റിന്റെ പകർപ്പ് എന്നിവ സഹിതം 

ലിക്വിഡേറ്റർ സംഘത്തിന്റെ റിക്കാർഡുകൾ കേരള 
ചാർജ്ജടു ത്ത വിവരം ഇ ആ ഫീ സിൽ ഉടൻതന്നെ സഹകരണ നിയമം ചട്ടം 70 പ്രകാരം ഉത്തരവു തീയതിമുതൽ 
റിപ്പോർട്ട് ചെയ്യേണ്ടതും നിയമാനുസൃത സമാപ്തീകരണ 3 വർഷക്കാലത്തേയ്ക്ക്തന്റെ ചുമതലയിൽ സൂക്ഷിക്കേണ്ടതും 
നടപടികൾ സമയബന്ധിതമായി പൂർത്തിയാക്കേണ്ടതുമാണ്. ടി കാലാവധിക്കു ശേഷം ഈ ആഫീസിൽ നിന്നും മുൻകൂട്ടി 

അനുമതി വാങ്ങിയ ശേഷം നശിപ്പിക്കാവുന്നതുമാണ്. 


ഉത്തരവ് 


സഹകരണ സംഘം 
ജോയിന്റ് രജിസ്ട്രാർ 
( ജനറൽ) ആഫീസ്, 
ഇടുക്കി. 


( ഒപ്പ്) 
ജോയിന്റ് രജിസ്ട്രാർ 
- ( ജനറൽ). 


സഹകരണ സംഘം 
ജോയിന്റ് രജിസ്ട്രാർ 
( ജനറൽ) ആഫീസ്, കാക്കനാട്, 
എറണാകുളം. 


- ( ഒപ്പ്) 
ജോയിന്റ് രജിസ്ട്രാർ 

( ജനറൽ). 


